Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


GOVERNM 


ം സ : 
MENT OF 


ാർ 
OF KER 


24K 


अपनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


3rd November 2009 
| 2009 നവംബർ 3 
12th Karthika 1931 
1931 കാർത്തികം 12 


) 43 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 
നമ്പർ എ . ഇ .( 1)- 631/ 2009. 

2009 ഒക്ടോബർ 7 . 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ആലപ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക് സി ക ട്ടീവ് എഞ്ചി നീ യർ താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് എഴുതിയിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ 20 - 11- 2009 വൈകുന്നേരം 3 മണി 
വരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകുന്നേരം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ 
രേഖാ മൂലം അധികാ ര പ്പെടു ത്തുന്ന ഏജന്റു മാ രു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന തു മാണ്. പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസം ആയിരുന്നാൽ 
അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ തുറക്കുന്നതാണ്. 
| കമ പ്രവർത്തിയുടെ പേരും 

നിരത 
നമ്പർ അടങ്കൽ തുകയും 

ദ്രവ്യം 

രൂപ് 
സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധന 
കേന്ദ്രം, ആലപ്പുഴയുടെ വാഹനം 
പാർക്ക് ചെയ്യുന്നതിനുള്ള ഷെഡിന്റെ 
നിർമ്മാണം - രൂപ 1, 10,000 
സംസ്ഥാന വിത്തു പരിശോധന 

2 , 300 
കേന്ദ്രം, ആലപ്പുഴയുടെ അടിസ്ഥാന 
സൗകര്യ വികസനം - രൂപ 91,500 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + വി. നി. 
പണി തീർക്കേണ്ട കാലാവധി- - 6 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ ആലപ്പുഴ കളർകോടുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും 19 - 11 - 2009 പകൽ 1 മണിവരെ ലഭിക്കു ന്ന താ ണ് . 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷകൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചയിച്ച വിൽപ്പന നികുതി അടക്കം ഈ 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം 
പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 
ദർ ഘാ സ് പത്രിക അംഗീ ക ത കരാ റു കാർക്ക് മാത്രം 
ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃ ഷി ) എന്ന 
പേരിലടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി 
ദർ ഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താണ്. നിശ്ചിത 
നിര തദവ്യ മി ല്ലാ ത്തതും താമ സിച്ചു ലഭി ക്കു ന്ന തു മാ യ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
പ്രാഥമിക കരാർ 50 രൂപ മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 
പൂരിപ്പിച്ച് സമർപ്പി ക്കേ ണ്ട താ ണ് . സ്റ്റോർ പർച്ചേസ് 
ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. 


2 ,750 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് -- ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ആലപ്പുഴ. 

എഞ്ചിനീയർ (കൃഷി). 


Gaz . No. 43 / 2009 /DTP. 


142 


KERALA GAZETTE 


[PART III 


ലഘു ദർഘാസ് പരസ്യം 


-- നമ്പർ ഇ . ഇ .(2 )- 1187 / 2009. 


2009 ഒക്ടോബർ 9. 


- റീ ടെണ്ടർ/ ലേല പരസ്യം 
നമ്പർ എസ്. എഫ്. എ . - 29/ 2007 . 2009 ഒക്ടോബർ 3. 

സംസ്ഥാന വിത്തുൽപ്പാദന കേന്ദ്രം, ആലു വ 
ഓഫീസിന്റെ കിഴക്ക് വശത്തായി നിൽക്കുന്ന ആഞ്ഞിലി മരം 
ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ വെട്ടി എടുക്കുന്നതിനുള്ള 
അവകാശം ടെണ്ടർ/ ലേല വ്യവസ്ഥയിൽ നൽകുന്നതിനായി 
നിശ്ചയിച്ചിരിക്കുന്നു . താൽപ്പര്യമുള്ളവർ 16- 11-2009 -ാം തീയതി 
3 മണിക്ക് മുമ്പായി നിശ്ചിത ഫോറത്തിലുള്ളമുദ്രവച്ച ദർഘാസുകൾ 
“ആഞ്ഞിലി മരത്തിനുള്ള ടെണ്ടർ ” എന്ന് കവറിന് മുകളിൽ 
രേഖപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ്. ആഞ്ഞിലി മരത്തിന് 
ഏകദേശം BH - ൽ 260 സെ . മീറ്റർ വണ്ണവും ടി മരത്തിൽ 
നിന്ന് 2. 676 ക്യൂ . മീ. തടിയും 1.553 മീറ്റർ വിറകും ലഭിക്കുമെന്നും 
തടിക്ക് ക്യൂ . മീ .- ന് 15 ,620 രൂപ നിരക്കിൽ 41, 799 രൂപയും വിറകിന് 
2 2 0 രൂപ നിര ക്കിൽ 341 രൂപയും വില എറ ണാ കുളം 
ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 
ടെണ്ടറിനൊപ്പം 500 രൂപ നിരതദ്രവ്യം കെട്ടിവെയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോറം 300 രൂപ വിലയ്ക്ക് ( വാറ്റു നികുതി പുറമെ) 
ഓഫീസിൽ നിന്നും അന്നേ ദിവസം 2.30 മണിവരെ ലഭിക്കുന്ന 
താണ്. അന്നേ ദിവസം 3.30- ന് ലേലം നടത്തുകയും അതിനു 
ശേഷം ടെണ്ടർ തുറക്കുന്നതുമാണ്. 

ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
രേഖ പ്പെ ടു ത്തുന്ന വ്യക്തിക്ക് (തുക സമ മാ ണെന്ന 
ബോധ്യം വന്നാൽ) മൊത്തം തുകയുടെമൂന്നിലൊന്ന് 
അടച്ചതുകൊണ്ട്മാത്രം ലേലം ഉറപ്പിച്ചതായി കണക്കാക്കാൻ 
കഴിയില്ല . ടെണ്ടർ അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 
ബാക്കി തുകയും നിയമാനുസൃതമായ നികുതിയും അടച്ച് ലേല 
വസ്ത സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വെട്ടി 
കൊണ്ടുപോകേണ്ടതാണ്. മരം വെട്ടി മാറ്റുമ്പോൾ ഫാമിലെ 
വസ്തുക്കൾക്ക് യാതൊരു കേടുപാടുകളും വരുത്തു വാൻ 
പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള നഷ്ടം 
കരാ റു കാ ര നിൽ നിന്നും ഈടാ ക്കി യ തിനു ശേ ഷ മേ 
ലേല വസ്തു ഫാമിന് പുറത്ത് കൊണ്ടു പോകാൻ 
അനുവദിക്കുകയുള്ളു. മരം മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ 
സാധനങ്ങൾ കരാറുകാരൻ കൊണ്ടുവരേണ്ടതാണ്. 

സർക്കാർ ടെണ്ടർ / ലേല സംബ ന്ധ മായ എല്ലാ 
നിയ മ ങ്ങളും ഇക്കാ ര്യ ത്തിലും ബാ ധ ക മാ യി രി ക്കും . 
ലേല വസ്ത ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ 8 മണി 
മുതൽ 5 മണിവരെ നേരിട്ട് പരിശോധിക്കാ വു ന്ന താ ണ് . 
ടെണ്ടർ/ ലേല സംബ ന്ധ മായ എല്ലാ നിയ മ ങ്ങളും 
ഇക്കാ ര്യ ത്തിലും ബാധ ക മാ യി രി ക്കും . ടെണ്ടർ / ലേല 
സംബന്ധമായ വി വ ര ങ്ങ ൾക്ക് പ്രവർത്തി സമ യ ങ്ങ ളിൽ 
ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. സർക്കാർ ടെണ്ടർ 

ഫോമിന്റെ വില പുതുക്കുന്നപക്ഷം പുതിയ നിരക്കിൽ 
ഈടാക്കുന്നതാണ്. 
സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം, 

- ( ഒപ്പ്) 
ആലുവ. 

കൃഷിഓഫീസർ. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
കൃ ഷി എക് സി ക ട്ടീവ് എഞ്ചി നീ യ ർ താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത് 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
പവർ ത്തിയുടെ പേര് എഴു തി മുദ്രവച്ച ക വ റു ക ളി ൽ 
ദ ർ ഘാ സു കൾ 18 - 11 - 2009 പകൽ 3 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകുന്നേരം 3.30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിതരായിട്ടുളള ദർഘാസു 
കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം 

പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി 
ദിവസം മുക ളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും സമയത്തും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

ദർഘാസ് നമ്പർ - ഇഇ ( 2) 1187 /2009. 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും മലപ്പുറം 
ജില്ലയിലെ മുണ്ടേരി സീഡ് ഗാർഡൻ കോംപ്ലക്സിൽ മൂന്ന് 
ടോയ്ലറ്റുകളുടെ നിർമ്മാണം - രൂപ് 1,98, 000 . 

നിരതദ്രവ്യം - രൂപ 5,000 . 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വച്ച് ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും 
18 - 11 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില പണ മായി അടച്ച് രേഖാമൂലം ആ വ ശ്യ പ്പെട്ടാൽ 
ഫോറം ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ 
അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അവ 
അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് 
പമാ ണ ത്തിന്റെ വില യാതൊരു കാ ര ണ വ ശാലും 
മടക്കി കൊടുക്കു ന്ന തല്ല . അംഗീകൃത ബാങ്കിൽനിന്നും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ 

പേരിൽ അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്/ ഏണസ്റ്റ് 
മണി ഡെപ്പോസിറ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പി ക്കേ ണ്ട താ ണ് . ഈ ജോലിക്ക് ദ ർ ഘാ സ് 
സമർപ്പിക്കുമ്പോൾ 50 രൂപ മുദ്രപത്രത്തിൽ ഒരു പ്രിലിമിനറി 
എ ഗി മന്റ് കൂടി വയ് ക്കേ ണ്ട താ ണ് . ദ ർ ഘാ സു കള 
സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും നിയമങ്ങളും 
ഇതിനും ബാധകമാണ്. 


കൃഷി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റീജിയണൽ ഓഫീസ്, പുതിയറ പി. ഒ., 
കോഴിക്കോട്- 4. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


